O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 നവംബർ 09 


Tuesday , 09th November 2021 


1943 കാർത്തികം 18 


1197 തുലാം 24 
24th Thulam 1197 


18th Karthika 1943 


വാല്യം 10 


നമ്പർ 


44 


Vol . X 


No. 


Part IV 


Miscellaneous Notifications 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


09th November 2021 


KERALA GAZETTE 


1 


ബഹുമാനപ്പെട്ട ആലപ്പുഴ സബ്ബ് കോടതി മുമ്പാകെ 

IA NO . 11/2020 


in 


IP.No. 4/2017 


ഹർജിക്കാർ 


: 1. സരസ്വതിയമ്മ 

W / o വിശ്വനാഥപിള്ള 
പുത്തൻപുരക്കൽ ഹൗസ് 

തകഴി , അമ്പലപ്പുഴ , ആലപ്പുഴ ഡിസ്ട്രിക്ട് 
2. പുഷ്ക്കല നാരായണകുറുപ്പ് 

W / o നാരായണക്കുറുപ്പ് 
-do 


എതിർകക്ഷികൾ 


: 


1. മോഹനപണിക്കർ 


S / o കേശവപണിക്കർ 


തെക്കേമഠം 


കോമനമുറി , അമ്പലപ്പുഴ വില്ലേജ് 
( പാറ്റർ തെക്കേമഠം ബാങ്കേഴ്സ് 
അമ്പലപ്പുഴ ) 
2 , അമിത ഗോപകുമാർ 
W / o ഗോപകുമാർ 
ശ്രീശൈലം , കോമന മുറി 
അമ്പലപ്പുഴ വില്ലേജ് , ആലപ്പുഴ 
3. ആന്റണി , S / o മത്തായി കുര്യൻ 
അജോഷ് ഭവൻ , ( പുളിപ്പറമ്പ് ) 
കരുമാടി വില്ലേജ് 


-do 


4 , ഔസേഫ് ആന്റണി 
S /ം ആന്റണി 
വേലിക്കകത്ത് പറമ്പ് 
കളത്തിൽ പാലത്തിനു സമീപം 
കരുമാടി പി.ഒ , കരുമാടി വില്ലേജ് , 
-do 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2 


KERALA GAZETTE 


Part IV 


2 


5 . 


രാധാമണിയമ്മ 


D / o രാജമ്മ 
മേച്ചേരിൽ തറയിൽ 
പത്തിയൂർക്കാല , കീരിക്കാട് പി.ഒ 
അമ്പലപ്പുഴ ഡിസ്ട്രിക്ട് 
തുഷാര , D / o രാധാമണിയമ്മ 
മേച്ചേരിൽ തറയിൽ 


6 . 


-do 


7. സുരേന്ദ്രനാഥകുറുപ്പ് 
S / o ഗോവിന്ദക്കുറുപ്പ് 
അമ്പലവേലിൽ 
പത്തിയൂർക്കാല , കീരിക്കാട് പി.ഒ 
ആലപ്പുഴ ഡിസ്ട്രിക്ട് . 


സകലമാനപേരേയും തെര്യപ്പെടുത്തുന്നത് 


മേൽ നമ്പർ കേസിൽ 1 -ാം എതൃകക്ഷിയെ ബഹു : ആലപ്പുഴ സബ്ബ് 
കോടതി 26/02/2020 ൽ പാപ്പരായി പ്രഖ്യാപിക്കുകയും , തുടർന്ന് മൂന്ന് 
മാസത്തിനകം ടിയാൻ ഡിസ്ചാർജ്ജ് ഹർജി ബോധിപ്പിക്കുന്നിന് അനു 
വദിച്ചിട്ടുള്ളതുമാകുന്നു . കൂടാതെ ടി കേസിൽ Ext : A3 ആയി അക്കമി 
ട്ടതും അമ്പലപ്പുഴ എസ്.ആർ.ഒ യിലെ 08/03/2017 ലെ 480/2017 -ാം നമ്പ 
രുള്ളതുമായ തീറാധാരം ബഹു . കോടതി അസാധുവാക്കിയിട്ടുള്ളതും ടി 
ആധാരത്തിലുൾപ്പെട്ട വസ്തു കൈമാറ്റം ചെയ്തു പോകരുതെന്ന് 2 -ാം 
എതൃകക്ഷിയെ വിലക്കിയിട്ടുള്ളതുമാകുന്നു . കേസിൽ റസീവറെ നിയമി 
ക്കുന്നതിനും മറ്റുമായി ബോധിപ്പിച്ചിട്ടുള്ള ടി ഹർജിയിന്മേൽ കേസിനാ 
സ്പദമായി പൊതുജനങ്ങളിൽ ആർക്കെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ 
ആയത് ഹർജി വിചാരണതീയതിയായ 29/11/2021 പകൽ 11.00 മണിയ്ക്ക് 
നേരിട്ടോ അധികാരപ്പെടുത്തിയ അഭിഭാഷകൻ മുഖേനയോ ഹാജരായി 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും അല്ലാത്തപക്ഷം ബഹു : കോടതി ഉത്ത 
രവു പ്രകാരം തുടർ നടപടി സ്വീകരിക്കുന്നതാണെന്നുമുള്ള വിവരം ഇതി 
നാൽ സകലമാന പേരേയും തെര്യപ്പെടുത്തികൊള്ളുന്നു . 


2021 -ാം മാണ്ട് നവംബർ മാസം 3 -ാം തീയതി 


ഉത്തരവ് പ്രകാരം 


എൻ . ഷഢാധരൻ 
ഹർജിഭാഗം അഡ്വക്കേറ്റ് 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


09th November 2021 


KERALA GAZETTE 


3 


കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് 


അറിയിപ്പ് 


നമ്പർ . ഡിബി . / ഗസറ്റ് / 02 / 2020-21 


തീയതി 2020 ഓക്ടോബർ 1 


( ഇൻഡ്യൻ ഇലക്ട്രിസിറ്റി ആക്റ്റ് 2003 - ലെ 164 വകുപ്പ് പ്രകാരം പൊതുജനങ്ങളുടെ 

അറിവിലേയ്ക്കായി പരസ്യപ്പെടുത്തുന്നത് ) 


കേരള സംസ്ഥാനത്തിലെ വർദ്ധിച്ചുവരുന്ന വൈദ്യുതി ഉപഭോഗത്തിന് പരിഹാരമായി , 
ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴ , കുട്ടനാട് സബ്സ്റ്റേഷനുകളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുവേണ്ടി 
ആലപ്പുഴയിൽ നിന്നും കുട്ടനാട് സബ്സ്റ്റേഷനിലേക്ക് വലിച്ചിട്ടുള്ള നിലവിലെ 66 കെ.വി. ലൈൻ 
ശേഷി വർദ്ധിപ്പിച്ച് , 110 കെ.വി. ഡബിൾ സർക്യൂട്ട് പ്രസരണ ലൈൻ നിർമ്മിക്കുന്നതിന്റെ 
ഭാഗമായുള്ള 

നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി , കെ.എസ്.ഇ.ബി. ലിമിറ്റഡിലെ 
ഉദ്യോഗസ്ഥരോ അവർ ചുമതലപ്പെടുത്തുന്ന മറ്റ് വ്യക്തികളോ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ 
താലൂക്കിൽപ്പെട്ട മുല്ലക്കൽ , പഴവീട് വില്ലേജുകളിലും കുട്ടനാട് താലൂക്കിൽപ്പെട്ട കൈനകരി തെക്ക് , 
നെടുമുടി , ചമ്പക്കുളം വില്ലേജുകളിലുമുള്ള സ്വകാര്യ ഭൂമികൾ ഉൽപ്പെടെയുള്ള വസ്തുക്കളിൽ കൂടി 
അവരുടെ നിയമാനുസൃതമായ കൃത്യനിർവ്വഹണത്തിന്റെ ഭാഗമായി നിശ്ചിത സമയങ്ങളിൽ 
പ്രവേശിക്കുന്നതാണെന്നുള്ള വിവരം ബന്ധപ്പെട്ട എല്ലാവരെയും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 
പ്രസ്തുത ജോലികൾ ചെയ്യുന്നതിൽ നിന്നും അവരെ തടസ്സപ്പെടുത്തുന്നത് നിയമവിരുദ്ധമാണെന്നും 
അറിയിക്കുന്നു . 


ഒപ്പ് - 
എക്സിക്യൂട്ടീവ് എൻജിനീയർ 
ട്രാൻസ്മിഷൻ ഡിവിഷൻ 

ആലപ്പുഴ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4 


KERALA GAZETTE 


Part IV 


ബഹുമാനപ്പെട്ട ആലപ്പുഴ സബ്ബ് കോടതി മുമ്പാകെ 


IA No.13 / 2020 

In 
I.P No.3 / 2017 


ഹർജിക്കാരി 


ജ്യോതിലക്ഷ്മി , വയസ്സ് 40 


w /ം അനിയൻ , വട്ടക്കുളം , കുട്ടമംഗലം . പി.ഒ 


കൈനകരി , ആലപ്പുഴ 


എതിർകക്ഷികൾ 


1. മോഹനപണിക്കർ , വയസ്സ് 61 , 


S / o കേശവപ്പണിക്കർ 


തെക്കേമഠം , കോമനമുറി 


അമ്പലപ്പുഴ , വില്ലേജ് പ്രൊപ്രൈറ്റർ , 


തെക്കേമഠം ബാങ്കേഴ്സ് , അമ്പലപ്പുഴ . 


2. അമിത ഗോപകുമാർ , വയസ്സ് 28 , 


W / o ഗോപകുമാർ , ശ്രീ ശൈലം , 


തെക്കേമഠം , കോമനമുറി , 


അമ്പലപ്പുഴ വില്ലേജ് , ആലപ്പുഴ . 
3. മായാദേവി @ മായ , വയസ്സ് 50 , 
W / o രാമചന്ദ്രപ്രസാദ് , 
ഗംഗോത്രി , പ്ലാക്കുടി ലെയിൻ , 


കോമന , അമ്പലപ്പുഴ , ആലപ്പുഴ . 


4. മീനു പ്രസാദ് , വയസ്സ് 22 


D / o രാമചന്ദ്രപ്രസാദ് , 


ഗംഗോത്രി , പ്ലാക്കുടി ലെയിൻ , 


കോമന , അമ്പലപ്പുഴ , ആലപ്പുഴ . 


5. രാജേന്ദ്രപ്രസാദ് , വയസ്സ് 54 , 


S / o ശങ്കരൻ നായർ , രേവതി 


തകഴി പി.ഒ , ആലപ്പു 


. 


6. കെ . സദാശിവൻ പിള്ള 


S / o കുട്ടൻ പിള്ള , 


വിഷ്ണു ഗായത്രി , കോമന , 


അമ്പലപ്പുഴ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


09th November 2021 


KERALA GAZETTE 


5 


7. ജി . ഉണ്ണികൃഷ്ണൻ നായർ , വയസ്സ് 62 , 
S / o ഗോപാലൻ നായർ , പൊള്ളയിൽ , 


കോമന , അമ്പലപ്പുഴ , 


8. വി . കെ . കവിരാജൻ , വയസ്സ് 62 , 


S / o കൃഷ്ണൻ , നിർമ്മാല്യം , 


കോമന , അമ്പലപ്പുഴ . 


9. മഞ്ജു മുരളി , വയസ്സ് 42 , 


W / o മുരളി , നന്ദനം , കുട്ടമംഗലം , 


കൈനകരി , ആലപ്പുഴ . 


സകലമാനപേരെയും തെര്യപ്പെടുത്തുന്നത് : 


ടി കേസിൽ ഒന്നാം എത്യകക്ഷിയെ ബഹുമാനപ്പെട്ട സബ്ബ് കോടതി 26.02.2020 
തീയതിയിൽ പാപ്പരായി പ്രഖ്യാപിക്കുകയും തുടർന്ന് ടിയാൻ 3 മാസത്തിനുള്ളിൽ ഡിസ്മാർജ് 
ഹർജി ഫയൽ ചെയ്യുന്നതിന് അനുവദിച്ചിട്ടുള്ളതുമാണ് . Exbt . A5 ആയി അക്കമിട്ടതും അമ്പലപ്പുഴ 
എസ് . ആർ . ഒ യിൽ രജിസ്റ്റർ ചെയ്ത് 08.03.2017 ലെ 480/2017 -ാം നമ്പർ തീറാധാരം ബഹു . 
കോടതി അസാധുവാക്കിയിട്ടുള്ളതും ടി കേസിലെ രണ്ടാം എത്യകക്ഷിയെ ടി ആധാരത്തിൽ 
ഉൽപ്പെട്ട വസ്തു അന്യ കൈമാറ്റം ചെയ്യരുതെന്നും വിലക്കി ഉത്തരവുണ്ടായിട്ടുള്ളതാണ് . ടി കേസി 
നാസ്പദമായി ആർക്കെങ്കിലും തർക്കങ്ങൾ ബോധിപ്പിക്കണമെങ്കിൽ ടി കേസിന്റെ അടുത്ത വിചാര 
ണദിവസമായ 29.11.21 തീയതിയിൽ നേരിട്ടോ വക്കീൽ മുഖാന്തിരമോ ഹാജരാകേണ്ടതാണ് . 
അല്ലാത്തപക്ഷം ബഹു . കോടതിയുടെ ഉത്തരവ് പ്രകാരമുള്ള തുടർ നടപടികളുമായി പോകുമെന്ന് 
ഇതിനാൽ അറിയിക്കുന്നു . 


2021 -ാമാണ്ട് ഒക്ടോബർ മാസം 26 -ാം തീയതി 


ആർ . വിജയചന്ദ്രൻ 


ഹർജിക്കാരി ഭാഗം അഡ്വക്കേറ്റ് 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6 


KERALA GAZETTE 


Part IV 


പട്ടാമ്പി നഗരസഭ 


വിജ്ഞാപനം 


കേരള തെരുവ് കച്ചവട ചട്ടം ( ജീവനോപാധി സംരക്ഷണവും തെരുവ് കച്ചവട നിയന്ത്രണവും സ.ഉ 
( പി ) നമ്പർ 15 2018 തസ്വഭവ തീയതി 12-3-2018 ) അദ്ധ്യായം 2 , ചട്ടം ( 5 ) പ്രകാരം പട്ടാമ്പി നഗരസഭയിലെ 
നഗരകച്ചവട സമിതിയിലേക്കുള്ള തെരുവ് കച്ചവട പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി 
തിരഞ്ഞെടുപ്പ് നടത്തുവാൻ തീരുമാനിച്ചു . സംസ്ഥാന സർക്കാർ 2018 മാർച്ച് 12 ന് തെരുവ് കച്ചവട 
( ജീവനോപാധി സംരക്ഷണവും തെരുവ് കച്ചവട നിയന്ത്രണവും ) ചട്ടം വിജ്ഞാപനം ചെയ്തിട്ടുള്ളതാണ് . 
ഈ നിയമം വിഭാവനം ചെയ്യുന്നതനുസരിച്ച് തെരുവ് കച്ചവടക്കാരുടെ ക്ഷേമവും ജീവനോപാധിയും ഉറപ്പ് 
വരുത്തുന്നതിനും പുനരധിവാസത്തിനും തെരുവ് കച്ചവട നിയമവും ചട്ടവും നടപ്പിലാക്കുന്നതിനും 
വേണ്ടിയാണ് നഗരസഭാ തലത്തിൽ നഗരകച്ചവട സമിതി രൂപീകരിച്ചിട്ടുള്ളത് . തെരുവ് കച്ചവടചട്ടങ്ങൾ 
അദ്ധ്യായം 2 ചട്ടം ( 5 ) പ്രകാരം പ്രസ്തുത സമിതിയിലേക്ക് തെരുവ് കച്ചവടക്കാരുടെ 9 പ്രതിനിധികളെ 
തിരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്തേണ്ടതുണ്ട് . ആയതിനാൽ പട്ടാമ്പി നഗരസഭയിലെ നഗരകച്ചവട സമിതി 
രൂപീകരിക്കുന്നതിന് തെരുവ് കച്ചവട പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് നടത്തുവാൻ 
നഗരസഭ തീരുമാനിച്ചു . 


മേൽ പറഞ്ഞ ലക്ഷ്യം നിറവേറ്റുന്നതിനായാണ് ഈ വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തുന്നത് . 


പട്ടാമ്പി നഗരസഭ . 


സെക്രട്ടറി . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


09th November 2021 


KERALA GAZETTE 


7 


പാലക്കാട് നഗരസഭ 


വിജ്ഞാപനം 


കേരള തെരുവ് കച്ചവട ചട്ടം ( ജീവനോപാധി സംരക്ഷണവും തെരുവ് കച്ചവട നിയന്ത്രണവും 
സ.ഉ ( പി ) നമ്പർ 15/2018 തസ്വഭവ തീയതി 12-3-2018 ) അദ്ധ്യായം 2 , ചട്ടം ( 5 ) പ്രകാരം പാലക്കാട് നഗര 
സഭയിലെ നഗരകച്ചവട സമിതിയിലേക്കുള്ള തെരുവ് കച്ചവട പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിന് 
വേണ്ടി തിരഞ്ഞെടുപ്പ് നടത്തുവാൻ തീരുമാനിച്ചു . സംസ്ഥാന സർക്കാർ 2018 മാർച്ച് 12 ന് തെരുവ് കച്ചവട 
( ജീവനോപാധി സംരക്ഷണവും തെരുവ് കച്ചവട നിയന്ത്രണവും ) ചട്ടം വിജ്ഞാപനം ചെയ്തിട്ടുള്ളതാണ് . 
ഈ നിയമം വിഭാവനം ചെയ്യുന്നതനുസരിച്ച് തെരുവ് കച്ചവടക്കാരുടെ ക്ഷേമവും ജീവനോപാധിയും ഉറപ്പ് 
വരുത്തുന്നതിനും പുനരധിവാസത്തിനും തെരുവ് കച്ചവട നിയമവും ചട്ടവും നടപ്പിലാക്കുന്നതിനും 
വേണ്ടിയാണ് നഗരസഭാ തലത്തിൽ നഗരകച്ചവട സമിതി രൂപീകരിച്ചിട്ടുള്ളത് . തെരുവ് കച്ചവടചട്ടങ്ങൾ 
അദ്ധ്യായം 2 ചട്ടം ( 5 ) പ്രകാരം പ്രസ്തുത സമിതിയിലേക്ക് തെരുവ് കച്ചവടക്കാരുടെ 9 പ്രതിനിധികളെ 
തിരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്തേണ്ടതുണ്ട് . ആയതിനാൽ പാലക്കാട് നഗരസഭയിലെ നഗരകച്ചവട സമിതി 
രൂപീകരിക്കുന്നതിന് തെരുവ് കച്ചവട പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് നടത്തുവാൻ 
നഗരസഭ തീരുമാനിച്ചു . 


മേൽ പറഞ്ഞ ലക്ഷ്യം നിറവേറ്റുന്നതിനായാണ് ഈ വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തുന്നത് . 


പാലക്കാട് നഗരസഭ , 


( ഒപ്പ് ) 
സെക്രട്ടറി . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8 


KERALA GAZETTE 


Part IV 


നിലമ്പൂർ നഗരസഭ 


വിജ്ഞാപനം 


നമ്പർ പിള 17110 , 2016 . 

2021 ജൂൺ 24 . 
കേരള തെരുവു കച്ചവട ചട്ടം [ ജീവനോപാധി സംരക്ഷണവും തെരുവു കച്ചവട നിയന്ത്രണവും 
സ . ഉ . ( പി ) നമ്പർ 15 , 2018 തസ്വഭവ തീയതി 12 -3-2018 ] അദ്ധ്യായം 2 , ചട്ടം ( 5 ) പ്രകാരം നിലമ്പൂർ 
നഗര സഭ യിലെ നഗര കച്ചവട സമിതി യിലേക്കുള്ള തെരുവ് കച്ചവടക്കാ രുടെ പ്രതി നിധികളെ 
തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുപ്പ് നടത്തുവാൻ തീരുമാനിച്ചു . തെരുവു കച്ചവട നിയമത്തിലും 
ചട്ടത്തിലും പ്രതിപാദിച്ചിരിക്കുന്ന ചുമതലകൾ കൂടാതെ തെരുവു കച്ചവടക്കാരുടെ ജീവനോപാധി 
സംരക്ഷണവും പുനരധിവാസവും ആണ് നഗര കച്ചവട സമിതിയുടെ ചുമതല . 

( ഒപ്പ് ) 
നിലമ്പൂർ നഗരസഭ . 

സെക്രട്ടറി . 
വിശദീകരണക്കുറിപ്പ് 
( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമാകുന്നതല്ല . എന്നാൽ അതിന്റെ പൊതു ഉദ്ദേശം വെളിപ്പെടുത്തുന്നതിന് 
ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് . ) 

തെരുവു കച്ചവടക്കാരുടെ ജീവനോപാധി സംരക്ഷിക്കുന്നതിനും നഗരങ്ങളിലെ തെരുവു കച്ചവടം 
ബാഹ്യശക്തികളെ ഒഴിവാക്കി നഗരസഭകളുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നതിനുമായി 2014 ഇന്ത്യൻ 
പാർലമെന്റ് തെരുവു കച്ചവട ( ജീവനോപാധി സംരക്ഷണവും തെരുവു കച്ചവട നിയന്ത്രണവും ) നിയമം 
പാസ്സാക്കുകയുണ്ടായി . ഈ നിയമം വിഭാവനം ചെയ്യുന്നതനുസരിച്ചു സംസ്ഥാന സർക്കാർ 2018 മാർച്ച് 12 -ാം 
തീയ തി യിൽ തെ രു വ കച്ച വട { ജീവ നോ പാധി 

സംരക്ഷണവും തെ ആവു കച്ച വട് 
നിയ ന്ത ണ വും ) ചട്ടം വിജ്ഞാപനം ചെയ്യു ക യു ണ്ടാ യി . തെരുവു കച്ച വടക്കാരുടെ ക്ഷേമവും 
ജീവനോപാധിയും ഉറപ്പുവരുത്തുന്നതിനും പുനരധിവാസത്തിനും തെരുവു കച്ചവട നിയമവും ചട്ടവും 
നടപ്പിലാക്കുന്നതിനും വേണ്ടിയാണ് നഗരസഭാതലത്തിൽ നഗരകച്ചവടസമിതി നിലവിൽ വന്നിട്ടുള്ളത് . 
തെരുവു കച്ചവട ചട്ടം അദ്ധ്യായം 2 , ചട്ടം ( 5 ) പ്രകാരം പ്രസ്തുത സമിതിയിലേക്ക് തെരുവു കച്ചവടക്കാരുടെ 
9 പ്രതിനിധികളെ തിരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്തേണ്ടതുണ്ട് . ആയതിൻപ്രകാരം നിലമ്പൂർ നഗരസഭയിലെ 
നഗര കച്ചവട സമിതി രൂപീകരിക്കുന്നതിന് തെരുവ് കച്ചവട പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിനായി 
തിരഞ്ഞെടുപ്പ് നടത്തുവാൻ നഗരസഭ തീരുമാനിച്ചു . 

മേൽപറഞ്ഞ ലക്ഷ്യം നിറവേറ്റുന്നതിന് ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണ് ഈ വിജ്ഞാപനം . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


09th November 2021 


KERALA GAZETTE 


9 


പയ്യോളി നഗരസഭ 


വിജ്ഞാപനം 


നമ്പർ എൻ.യു.എൽ.എം. 743/2018 . 

2021 ജൂൺ 24 . 
കേരള തെരുവു കച്ചവട ചട്ടം [ ജീവനോപാധി സംരക്ഷണവും തെരുവു കച്ചവട നിയന്ത്രണവും 
സ . ഉ . ( പി ) നമ്പർ 15 2018 / തസ്വഭവ തീയതി 12-3-2018 ] അദ്ധ്യായം 2 , ചട്ടം ( 5 ) പ്രകാരം പയ്യോളി 
നഗര സഭ യിലെ നഗര കച്ചവട സമിതി യിലേക്കുള്ള തെരുവ് കച്ചവടക്കാ രുടെ പ്രതി നിധികളെ 
തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുപ്പ് നടത്തുവാൻ തീരുമാനിച്ചു . തെരുവു കച്ചവട നിയമത്തിലും 
ചട്ടത്തിലും പ്രതിപാദിച്ചിരിക്കുന്ന ചുമതലകൾ കൂടാതെ തെരുവു കച്ചവടക്കാരുടെ ജീവനോപാധി 
സംരക്ഷണവും പുനരധിവാസവും ആണ് നഗര കച്ചവട സമിതിയുടെ ചുമതല . 

( ഒപ്പ് ) 
പയ്യോളി നഗരസഭ . 

സെക്രട്ടറി , 
വിശദീകരണക്കുറിപ്പ് 
( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമാകുന്നതല്ല . എന്നാൽ അതിന്റെ പൊതു ഉദ്ദേശം വെളിപ്പെടുത്തുന്നതിന് 
ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് . ) 

തെരുവു കച്ചവടക്കാരുടെ ജീവനോപാധി സംരക്ഷിക്കുന്നതിനും നഗരങ്ങളിലെ തെരുവു കച്ചവടം 
ബാഹ്യശക്തികളെ ഒഴിവാക്കി നഗരസഭകളുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നതിനുമായി 2014 ഇന്ത്യൻ 
പാർലമെന്റ് തെരുവു കച്ചവട ( ജീവനോപാധി സംരക്ഷണവും തെരുവു കച്ചവട നിയന്ത്രണവും ) നിയമം 
പാസ്സാക്കുകയുണ്ടായി . ഈ നിയമം വിഭാവനം ചെയ്യുന്നതനുസരിച്ചു സംസ്ഥാന സർക്കാർ 2018 മാർച്ച് 12 -ാം 
തീയ തി യിൽ തെ രു വ കച്ച വട { ജീവ നോ പാധി 

സംരക്ഷണവും തെ ആവു കച്ച വട് 
നിയ ന്ത ണ വും ) ചട്ടം വിജ്ഞാപനം ചെയ്യു ക യു ണ്ടാ യി . തെരുവു കച്ച വടക്കാരുടെ ക്ഷേമവും 
ജീവനോപാധിയും ഉറപ്പുവരുത്തുന്നതിനും പുനരധിവാസത്തിനും തെരുവു കച്ചവട നിയമവും ചട്ടവും 
നടപ്പിലാക്കുന്നതിനും വേണ്ടിയാണ് നഗരസഭാതലത്തിൽ നഗരകച്ചവടസമിതി നിലവിൽ വന്നിട്ടുള്ളത് . 
തെരുവു കച്ചവട ചട്ടം അദ്ധ്യായം 2 , ചട്ടം ( 5 ) പ്രകാരം പ്രസ്തുത സമിതിയിലേക്ക് തെരുവു കച്ചവടക്കാരുടെ 
9 പ്രതിനിധികളെ തിരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്തേണ്ടതുണ്ട് . ആയതിൻപ്രകാരം പയ്യോളി നഗരസഭയിലെ നഗര 
കച്ചവട സമിതി രൂപീകരിക്കുന്നതിന് തെരുവ് കച്ചവട പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിനായി 
തിരഞ്ഞെടുപ്പ് നടത്തുവാൻ 30-3-2021 - ലെ 15/21 നമ്പർ പ്രകാരം നഗരസഭ കൗൺസിൽ തീരുമാനിച്ചു . 

മേൽപറഞ്ഞ ലക്ഷ്യം നിറവേറ്റുന്നതിന് ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണ് ഈ വിജ്ഞാപനം . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


10 


KERALA GAZETTE 


Part IV 


കോതമംഗലം നഗരസഭ 


വിജ്ഞാപനം 


നമ്പർ കെ.എസ് .13515 16 . 


2021 ഏപ്രിൽ 19 . 


കേരള തെരുവ് കച്ചവട ചട്ടം ജീവനോപാധി സംരക്ഷണവും തെരുവ് കച്ചവട നിയന്ത്രണവും 
[ സ.ഉ. ( പി ) നമ്പർ 15 2018 തസ്വഭവ തീയതി 12-3-2017 ] അദ്ധ്യായം 2 , ചട്ടം ( 5 ) പ്രകാരം കോതമംഗലം 
നഗരസഭ യിലെ നഗര കച്ച വട സമിതി യി ലേക്കുള്ള തെരുവ് കച്ച വടക്കാരുടെ പ്രതിനിധികളെ 
തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി തെര ഞെഞ്ഞെടുപ്പ് നട ത്തു വാൻ തീരു മാ നിച്ചു . തെരുവ് കച്ച വട 
നിയമത്തിലും ചട്ടത്തിലും പ്രതിപാദിച്ചിരിക്കുന്ന ചുമതലകൾ , കൂടാതെ തെരുവ് കച്ചവടക്കാരുടെ 
ജീവനോപാധി സംരക്ഷണവും പുനരധിവാസവും ആണ് നഗര കച്ചവട സമിതിയുടെ ചുമതല . 


കോതമംഗലം നഗരസഭ . 


( ഒപ്പ് ) 
സെക്രട്ടറി . 


വിശദീകരണകുറിപ്പ് 


( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമാകുന്നതല്ല . എന്നാൽ അതിന്റെ പൊതു ഉദ്ദേശം വെളിപ്പെടുത്തുന്നതിന് 
ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് . ) 


തെരുവ് കച്ചവടക്കാരുടെ ജീവനോപാധി സംരക്ഷിക്കുന്നതിനും നഗരങ്ങളിലെ തെരുവ് കച്ചവടം 
ബാഹ്യ ശക്തികളെ ഒഴിവാക്കി നഗരങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നതിനുമായി 2014 ഇന്ത്യൻ 
പാർലമെന്റ് തെരുവു കച്ചവട ( ജീവനോപാധി സംരക്ഷണവും തെരുവ് കച്ചവട നിയന്ത്രണവും ) നിയമം 
പാസാ ക്കു ക യു ണ്ടാ യി . ഈ നിയമം വിഭാവനം ചെയ്യു ന്ന ത നു സ രിച്ച് സംസ്ഥാന സർക്കാർ 
2018 മാർച്ച് 12 -ാം തീയതിയിൽ തെരുവുകച്ചവട ( ജീവനോപാധി സംരക്ഷണവും തെരുവ് കച്ചവട 
നിയ ന്ത ണ വും ) ചട്ടം വിജ്ഞാ പനം ചെയ്യുകയുണ്ടായി . തെരുവ് കച്ച വട ക്കാ രുടെ ക്ഷേമവും 
ജീവനോപാധിയും ഉറപ്പ് വരുത്തുന്നതിനും , പുനരധിവാസത്തിനും തെരുവ് കച്ചവട നിയമവും ചട്ടവും 
നടപ്പിലാക്കുന്നതിനും വേണ്ടിയാണ് നഗരസഭാ തലത്തിൽ നഗരകച്ചവട സമിതി നിലവിൽ വന്നിട്ടുള്ളത് . 
തെരുവ് കച്ചവട ചട്ടം അദ്ധ്യായം 2 ചട്ടം ( 5 ) പ്രകാരം പ്രസ്തുത സമിതിയിലേക്ക് തെരുവ് കച്ചവടക്കാരുടെ 
9 ( പതി നി ധികളെ തിരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്തേണ്ടതുണ്ട് . ആയതിൻ പ്രകാരം കോതമംഗലം 
നഗരസഭയിലെ നഗരകച്ചവട സമിതി രൂപീകരിക്കുന്നതിന് തെരുവ് കച്ചവട പ്രതിനിധികളെ 
തിരഞ്ഞെടുക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് നടത്തുവാൻ നഗരസഭ തീരുമാനിച്ചു . 

മേൽ പറഞ്ഞ ലക്ഷ്യം നിറവേറ്റുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ വിജ്ഞാപനം . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


09th November 2021 


KERALA GAZETTE 


11 


തൃശ്ശൂർ കോർപ്പറേഷൻ 


വിജ്ഞാപനം 


നമ്പർ എൻ.യു.എൽ.എം .23879 / 15 . 


2021 ജൂലൈ 13 . 


കേരള തെരുവ് കച്ചവട ചട്ടം ജീവനോപാധി സംരക്ഷണവും തെരുവ് കച്ചവട നിയന്ത്രണവും 
[ സ.ഉ. ( പി ) നമ്പർ 15 2018 | തസ്വഭവ തീയതി 12-3-2018 ] അദ്ധ്യായം 2 , ചട്ടം ( 5 ) പ്രകാരം തൃശ്ശൂർ 
കോർപ്പറേഷൻ നഗരസഭയിലെ നഗര കച്ചവട സമിതിയിലേക്കുള്ള തെരുവ് കച്ചവടക്കാരുടെ പ്രതിനിധികളെ 
തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് നട ത്തു വാൻ തീരു മാ നിച്ചു . തെരുവ് കച്ച വട 
നിയമത്തിലും ചട്ടത്തിലും പ്രതിപാദിച്ചിരിക്കുന്ന ചുമതലകൾ , കൂടാതെ തെരുവ് കച്ചവടക്കാരുടെ 
ജീവനോപാധി സംരക്ഷണവും പുനരധിവാസവും ആണ് നഗര കച്ചവട സമിതിയുടെ ചുമതല . 


തൃശ്ശൂർ നഗരസഭ . 


( ഒപ്പ് ) 
സെക്രട്ടറി . 


വിശദീകരണകുറിപ്പ് 


( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമാകുന്നതല്ല . എന്നാൽ അതിന്റെ പൊതു ഉദ്ദേശം വെളിപ്പെടുത്തുന്നതിന് 
ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് . ) 


തെരുവ് കച്ചവടക്കാരുടെ ജീവനോപാധി സംരക്ഷിക്കുന്നതിനും നഗരങ്ങളിലെ തെരുവ് കച്ചവടം 
ബാഹ്യ ശക്തികളെ ഒഴിവാക്കി നഗരസഭകളുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നതിനുമായി 2014 
ഇന്ത്യൻ പാർലമെന്റ് തെരുവു കച്ചവട ( ജീവനോപാധി സംരക്ഷണവും തെരുവ് കച്ചവട നിയന്ത്രണവും ) 
നിയമം പാസാക്കുകയുണ്ടായി . ഈ നിയമം വിഭാവനം ചെയ്യുന്നതനുസരിച്ച് സംസ്ഥാന സർക്കാർ 
2018 മാർച്ച് 12 -ാം തീയതിയിൽ തെരുവുകച്ചവട ( ജീവനോപാധി സംരക്ഷണവും തെരുവ് കച്ചവട 
നിയ ന്ത ണ വും ) ചട്ടം വിജ്ഞാ പനം ചെയ്യുകയുണ്ടായി . തെരുവ് കച്ചവടക്കാരുടെ ക്ഷേമവും 
ജീവനോപാധിയും ഉറപ്പ് വരുത്തുന്നതിനും , പുനരധിവാസത്തിനും തെരുവ് കച്ചവട നിയമവും ചട്ടവും 
നടപ്പിലാക്കുന്നതിനും വേണ്ടിയാണ് നഗരസഭ തലത്തിൽ നഗരകച്ചവട സമിതി നിലവിൽ വന്നിട്ടുള്ളത് . 
തെരുവ് കച്ചവട ചട്ടം അദ്ധ്യായം 2 ചട്ടം ( 5 ) പ്രകാരം പ്രസ്തുത സമിതിയിലേക്ക് തെരുവ് കച്ചവടക്കാരുടെ 
9 പ്രതിനിധികളെ തിരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്തേണ്ടതുണ്ട് . ആയതിൻ പ്രകാരം തൃശ്ശൂർ കോർപ്പറേഷൻ 
നഗരസഭ യിലെ നഗര കച്ചവട സമിതി രൂപീകരിക്കുന്നതിന് തെരുവ് കച്ചവട പ്രതിനിധികളെ 
തിരഞ്ഞെടുക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് നടത്തുവാൻ നഗരസഭ തീരുമാനിച്ചു . 

മേൽ പറഞ്ഞ ലക്ഷ്യം നിറവേറ്റുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ വിജ്ഞാപനം . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


12 


KERALA GAZETTE 


Part IV 


ക്ലെയിം നോട്ടീസ് 

( 1 ) 


നമ്പർ എൽ.ഐ.സി. 2506 ; 20 ( 2 ) . 


2020 നവംബർ 27 . 


തിരുവനന്തപുരം കയർ വികസന ഡയറക്ടറുടെ 4-11-2020 തീയതിയിലെ സി.എസ് 3/2506 2020 -ാം 
നമ്പർ ഉത്തരവ് പ്രകാരം കലവൂർ സി.വി.സി.എസ് ലി . നമ്പർ 64 - ന്റെ ചുമതല 16-11-2020 - ന് ആലപ്പുഴ 
കയർ പ്രോജക്ട് ഓഫീസിലെ ലിക്വിഡേഷൻ ഇൻസ്പെക്ടർ ഏറ്റെടുത്തിട്ടുള്ളതാകുന്നു . ആയതിനാൽ ടി 
സംഘത്തിൽ നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും തുക ലഭിക്കാനുണ്ടെങ്കിൽ ആയത് ഈ ക്ലെയിം 
നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 60 ദിവസത്തിനകം ലഭിക്കാനുള്ള തുകയുടെ വിശദ വിവരം ) 
ആല പൂഴ ക യർ ( പാ ജക് ട് ഓഫീസിലെ ലിക്വി ഡേ ഷൻ ഇൻ സ് പെക് ട 

രേഖാ മൂലം 
അറിയിക്കേണ്ടതാണ് . ടി തീയതിക്കു ശേഷം അറിയിക്കുന്ന യാതൊരു ബാദ്ധ്യതകളോ അവകാശങ്ങളോ 
പരിഗണിക്കുന്നതല്ലായെന്നും അറിയിച്ചുകൊള്ളുന്നു . 


( 2 ) 


നമ്പർ എൽ.ഐ. സി . എസ് . സി . വി . സി . എസ് . 1169/2016 . 


2021 ജനുവരി 7 . 


തിരുവനന്തപുരം കയർ വികസന ഡയറക്ടറുടെ 23-1-2018 തീയതിയിലെ സി . എസ് 4 / 11003 / 17 -ാം 
നമ്പർ ഉത്തരവ് പ്രകാരം കല്ലുപുരയ്ക്കൽ സി.വി.സി.എസ് ലി . നമ്പർ 827 -ന്റെ ചുമതല 6-1-2020 - ന് 
ആലപ്പുഴ കയർ പാജക്ട് ഓഫീസിലെ ലിക്വിഡേഷൻ ഇൻസ്പെക്ടർ ഏറ്റെടുത്തിട്ടുള്ളതാകുന്നു . 
ആയതിനാൽ ടി സംഘത്തിൽ നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും തുക ലഭിക്കാനുണ്ടെങ്കിൽ ആയത് 
ഈ ക്ലെയിം നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 60 ദിവസത്തിനകം ( ലഭിക്കാനുള്ള തുകയുടെ 
വിശദ വിവരം ) ആലപ്പുഴ കയർ പാജക്ട് ഓഫീസിലെ ലിക്വിഡേഷൻ ഇൻസ്പെക്ടറെ രേഖാമൂലം 
അറിയിക്കേണ്ടതാണ് . ടി തീയതിക്കു ശേഷം അറിയിക്കുന്ന യാതൊരു ബാദ്ധ്യതകളോ അവകാശങ്ങളോ 
പരിഗണിക്കുന്നതല്ലായെന്നും അറിയിച്ചുകൊള്ളുന്നു . 


( 3 ) 


നമ്പർ എൽ.ഐ.സി.എ -1150 / 2016 ( 2 ) . 

2021 സെപ്റ്റംബർ 7 . 
തിരുവനന്തപുരം കയർ വികസന ഡയറക്ടറുടെ 28-12-2016 തീയതിയിലെ സി . എസ് 3 / 7919 / 16 -ാം 
നമ്പർ ഉത്തരവ് പ്രകാരം വട്ടക്കര സംയോജിത സി . വി . സി . എസ് ലി . നമ്പർ 1150 -ന്റെ ചുമതല 
18-8-2021 - ന് ആലപ്പുഴ കയർ പ്രോജക്ട് ഓഫീസിലെ ലിക്വിഡേഷൻ ഇൻസ്പെക്ടർ ഏറ്റെടുത്തിട്ടുള്ള 
താകുന്നു . ആയതിനാൽ ടി സംഘത്തിൽ നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും തുക ലഭിക്കാനുണ്ടെങ്കിൽ 
ആയത് ഈ ക്ലെയിം നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 60 ദിവസത്തിനകം ( ലഭിക്കാനുള്ള 
തുക യുടെ വിശദ വിവരം ) ആലപ്പുഴ കയർ ' പാജക്ട് ഓഫീസിലെ ലിക്വിഡേഷൻ ഇൻസ്പെക്ടറെ 
രേഖാമൂലം അറിയിക്കേണ്ടതാണ് . ടി തീയതിക്കു ശേഷം അറിയിക്കുന്ന യാതൊരു ബാദ്ധ്യതകളോ 
അവകാശങ്ങളോ പരിഗണിക്കുന്നതല്ലായെന്നും അറിയിച്ചുകൊള്ളുന്നു . 


പ്രോജക്ട് ഓഫീസ് ( കയർ ) , 
ആലപ്പുഴ . 


( ഒപ്പ് ) 
ലിക്വിഡേഷൻ ഇൻസ്പെക്ടർ ( കയർ ) . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.11.09 03:48:02 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


